O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 ഒക്ടോബർ 26 


Tuesday , 26th October 2021 


1197 തുലാം 10 


1943 കാർത്തികം 4 


10th Thulam 1197 


4th Karthika 1943 


നമ്പർ 


42 


വാല്യം 10 
Vol . X 


No. 


Part III 


Co - Operation Department 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


150 


KERALA GAZETTE 


Part III 


മലപ്പുറം ജില്ലാ സഹകരണ സംഘം ജനറൽ ജോയിന്റ് രജിസ്ട്രാറുടെ ഉത്തരവ് 

( ഹാജർ : ശ്രീ . നാരായണൻ , കെ . വി . 


: 


74 


MMO JRMPM / 3227 / 2019 / AEL . 

2021 ആഗസ്റ്റ് 24 . 
വിഷയം : -സമാപ്തീകരണം- മഞ്ചേരി റവന്യൂ ഫർക്ക ഗവൺമെന്റ് & ക്വാസി ഗവൺമെന്റ് 

എംപ്ലോയിസ് സഹകരണ സംഘം ക്ലിപ്തം നമ്പർ എം . 354 - ലിക്വിഡേഷൻ 
നടപടികൾ പൂർത്തീകരിച്ച് കേരള സഹകരണ സംഘം നിയമം വകുപ്പ് 

പ്രകാരം രജിസ്ട്രേഷൻ റദ്ദ് ചെയ്ത് ഉത്തരവാകുന്നത് സംബന്ധിച്ച് 
പരാമർശം : - ( 1 ) മല പ്പുറം ജില്ല ജോയിന്റ് രജി സ് ടാർ ( ജ നറൽ ) 15 - 6 - 2019 -ലെ 

എച്ച് . എം . സി . 4211 2018 { കെഡിസ് - ഉത്തരവ് . 
( 2 ) 24-9-2019 - ലെ സർക്കാർ ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് ക്ലെയിം നോട്ടീസ് . 
( 3 ) മലപ്പുറം ജില്ല ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ ) -ന്റെ 18 -5-2020 - ലെ 

ജെ . ആർ . എം . പി.യും 3227 / 2019 / എ . ഇ . എൽ - നമ്പർ ഉത്തരവ് . 


( 4 ) മലപ്പുറം ജില്ല ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ ) -ന്റെ 18 -2-2021 - ലെ 

ജെ . ആർ . എം . പി.യും 3227 / 2019 / എ . ഇ . എൽ - നമ്പർ കത്ത് . 


( 5 ) സംഘത്തിന്റെ 12-7-2021 തീയതിയലെ 1-0 നമ്പർ പൊതുയോഗ തീരുമാനം . 


( 6 ) സംഘം ലിക്വിഡേറ്ററുടെ 12-7-2021 - തീയതിയിലെ 89532019 എം . ജെ . നമ്പർ 

റിപ്പോർട്ട് . 


( 7 ) മഞ്ചേരി അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ 12-97-2021 - ലെ 895 / 2017 / എം . ജെ . 

കത്ത് . 


മലപ്പുറം ജില്ലയിലെ ഏറനാട് താലൂക്കിൽ മഞ്ചേരി ആസ്ഥാനമാക്കി ഒരു ജീവനക്കാരുടെ 
വായ്പാ സഹകരണ സംഘമായി 4-11-1985 - ൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട 11-12-1985 - ന് പ്രവർത്തനം 
ആരംഭിക്കുകയും ചെയ്ത മഞ്ചേരി റവന്യൂ ഫർക്ക് ഗവൺമെന്റ് & ക്വാസി ഗവൺമെന്റ് 
എംപ്ലോയീസ് സഹകരണ സംഘം ക്ലിപ്തം നമ്പർ എം . 354 - ന്റെ പ്രവർത്തനം പരാമർശം ( 1 ) 
പ്രകാരം സമാപ്തീകരിച്ച് കൊണ്ട് ഉത്തരവാകുകയും 1969 - ലെ കേരള സഹകരണ സംഘം നിയമം 
വകുപ്പ് 72 ( 1 ) പ്രകാരം ലിക്വിഡേറ്ററെ നിയമിക്കുകയും ചെയ്തു . ആയതിന്റെ അടിസ്ഥാനത്തിൽ 
1-7-2019 - ന് ലിക്വിഡേറ്റർ ചാർജ്ജടുത്ത് സമാപ്തീകരണ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു . 
ലിക്വിഡേറ്റർ ചാർജ്ജടുത്ത തീയതിയിലെ ആസ്തി - ബാധ്യതകൾ താഴെ നൽകുന്നു . 


ബാധ്യതകൾ 


ആസ്തികൾ 


തുക 
₹ 


തുക 
₹ 


ഓഹരി 


41850.00 


കൈവശം 


99.19 


കരുതൽ ധനം 


21482.72 


ബാങ്ക് നിക്ഷേപം 


- 


112261.46 


ജില്ലാ സഹകരണ ബാങ്ക് 


5628.12 


മറ്റ് ഫണ്ടുകൾ - കരുതൽ 
കുടിശ്ശിക പലിശയ്ക്കുള്ള കരുതൽ 
സർക്കാർ ഗ്രാന്റ് & സബ്സിഡി 


39042.00 


2491.00 


26623.62 


സബ് ട്രഷറി 
മറ്റ് സ്ഥാപനങ്ങളിലെ 
ഓഹരി 


30000,00 


വിദ്യാഭ്യാസ ഫണ്ട് 


2734.06 


കരുതൽ ധനം 


13328.80 


എസ്റ്റാബ്ലിഷ്മെന്റ് & കണ്ടിജൻസി 


15395.00 


വായ്പ 


18341.00 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


26th October 2021 


KERALA GAZETTE 


151 


അഡ്വാൻസ് 


സംഘം നൽകേണ്ടവ 


301450.23 


39042.00 


വായ്പ കുടിശ്ശിക പലിശ 
ഫർണ്ണീച്ചർ 


മൂന്നാണ്ടുകളിലെ വീതിക്കാത്ത ലാഭം 


112898.54 


4133.00 


ചരക്കുകളിൽ കുറവ് കണ്ടത് 71832.31 


അഡ്വാൻസ് - സംഘത്തിന് 


9598.85 


വരേണ്ടവ 


അറ്റനഷ്ടം 


479243.36 


ആകെ 


673737.63 


ആകെ 


673737.63 


സമാപ്തീകരണ നടപടികളുടെ ഭാഗമായി ചട്ടം 69 ( 2 ) -നു വിധേയമായി ക്ലെയിം നോട്ടീസ് പ്രസിദ്ധപ്പെ 
ടുത്തുകയുണ്ടായി . സംഘത്തിന്റെ ആസ്തി ബാധ്യതകൾ സംബന്ധിച്ച് ക്ലെയിം ഉന്നയിച്ചുകൊണ്ട് ആരും 
ലിക്വിഡേറ്ററെ സമീപിക്കുകയുണ്ടായില്ല . സ്ഥിര ആസ്തി ഇനത്തിൽ സംഘത്തിലുണ്ടായിരുന്ന ഫർണീച്ചർ 
ലേലം ചെയ്ത് ലഭ്യമായ തുകയും ബാങ്കുകളിലെ നീക്കിയിരിപ്പ് തുകയും ഉൾപ്പെടെ ലിക്വിഡേറ്ററുടെ പേരിൽ 
അരംഭിച്ച അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുകയും ചെയ്തു . സർക്കാരിലേക്ക് അടവാക്കാൻ ബാക്കി 
നിൽപുണ്ടായിരുന്ന ആഡിറ്റ് ഫീസ് , വിദ്യാഭ്യാസ ഫണ്ട് , അഫിലിയേഷൻ ഫീസ് എന്നിവ അടവാക്കി ബാധ്യത 
തീർത്തിട്ടുണ്ട് . 


4-2 -2021 


ചാർജ്ജ ടു ത്ത തീയ തി മു തൽ 
കണക്കുകൾ താഴെ നൽകുന്നു . 


വരെ യുള്ള ലിക്വി ഡേ റ്റ റുടെ വരവ് ചെല വ് 


വരവ് 


ചെലവ് 


തുക 
₹ 


തുക് 
₹ 


കൈവശം തുക 


99.19 


ബാങ്ക് നിക്ഷേപം 
ലിക്വിഡേറ്റർ സേവിംഗ്സ് ബാങ്ക് 


64804.11 


ബാങ്ക് നിക്ഷേപം പിൻവലിച്ചത് 


മഞ്ചേരി സബ് ട്രഷറി - പലിശ 
നിക്ഷേപം 


125.00 


സംഘം ബാങ്ക് അക്കൗണ്ട് 


5628.12 


500 


ആഡിറ്റ് ഫീസ് 2018-19-250.00 

2017-18-250,00 


ലിക്വിഡേറ്റർ സേവിംഗ്സ് ബാങ്ക് 


30595.06 


സ്റ്റേഷനറി ചെലവുകൾ 


205.00 


റിസർവ് ഫണ്ട് അക്കൗണ്ട് പിൻവലിച്ചത് 13328,80 


2550.00 


അഫിലിയേഷൻ ഫീ 
അടവാക്കിയത് 


3620.00 


14734.06 


സഹകരണ വിദ്യാഭ്യാസ ഫണ്ട് 
ലിക്വിഡേഷൻ ഫണ്ട് 


30000.00 


9455.00 


ബാങ്ക് നിക്ഷേപം പലിശ വരവ് 
ജില്ലാ സഹകരണ ബാങ്ക് ഓഹരി 
മൂലധനം പിൻവലിച്ചത് 
ജില്ലാ സഹകരണ ബാങ്ക് 
ഓഹരിയിൻമേൽ ലഭിച്ച ഡിവിഡന്റ് 
ഫർണീച്ചർ വിറ്റ വകയിൽ 

ആകെ 


5753.00 


കോമൺ ലിക്വിഡേഷൻ ഫണ്ട് 


3151.00 


6500.00 


95524.17 


ആകെ 


95524.17 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


152 


KERALA GAZETTE 


Part III 


4-2-2021 - ലെ ലാഭ നഷ്ട കണക്ക് താഴെ നൽകുന്നു . 


എക്സ്പെന്റിച്ചർ 


ഇൻകം 


തുക 
₹ 


തുക 
₹ 


3 


സിൽബന്തി ചെലവ് 


250.00 


3620.00 


ആഡിറ്റ് ഫീസ് - 2018-19 
സ്റ്റേഷനറി ചെലവുകൾ 


205.00 


പലിശ വരവ് 
ജില്ലാ സഹകരണ ബാങ്ക് 
ഡിവിഡന്റ് 


5753,00 


9455.00 


ഫർണീച്ചർ വിറ്റ വകയിൽ- ലാഭം 2367.00 


ലിക്വിഡേഷൻ ചാർജ് 
കോമൺ ലിക്വിഡേഷൻ ഫണ്ട് . 


3151.00 


ആക 


1306 1.00 


11740.00 


ആകെ 
തന്നാണ്ടത്ത നഷ്ടം- c / d 


തന്നാണ്ടത്തെ ലാഭം 


0.00 


1321.00 


ആക 


13061.00 


ആക 


1306 1.00 


തന്നാണ്ടത്തെ ലാഭം 


0.00 


തന്നാണ്ടത്തെ നഷ്ടം- c / d 


1321.00 


ആക 


13061.00 


ആകെ 


13061,00 


തന്നാണ്ടത്തെ നഷ്ടം- b / d 


1321.00 


മുന്നാണ്ടത്തെ ലാഭ നഷ്ട കണക്ക് 
പ്രകാരമുള്ള നഷ്ടം 


479243.36 


അറ്റ നഷ്ടം- c / d 


അ 


480564.36 


ആകെ 


480564,36 


ആക 


480564.36 


അറ്റ നഷ്ടം- b / d 


480564.36 


4-2-2021 - ലെ കടധന പട്ടിക 


ബാധ്യതകൾ 


ആസ്തികൾ 


തുക 
₹ 


തുക 
₹ 


R 


41850.00 


21482.72 


ഓഹരി 

കരുതൽ ധനം 
മറ്റു ഫണ്ടുകൾ - കരുതൽ 
കുടിശ്ശിക പലിശയ്ക്കുള്ള കരുതൽ 39042.00 
സർക്കാർ ഗ്രാന്റ് & സബ്സിഡി 


112261.46 


34209.05 


2616.00 


26623.62 


ബാങ്ക് നിക്ഷേപം 
ജില്ലാ സഹകരണ ബാങ്ക് 

സബ്ടഷറി 

വായ്പ് 
വായ്പ കുടിശ്ശിക പലിശ 
ചരക്കുകളിൽ കുറവ് കണ്ടത് 
അഡ്വാൻസ് - സംഘത്തിന് 


18341.00 


39042.00 


7 1832.31 


എസ്റ്റാബ്ലിഷ്മെന്റ് & കണ്ടിജൻസി 595.00 
അഡ്വാൻസ് സംഘം നൽകേണ്ടവ 301450.23 


9598.85 


വരേണ്ടവ 


480564.36 


മുന്നാണ്ടുകളിലെ വീതിക്കാത്ത ലാഭം 112898.54 
ആക 

656203,57 


അറ്റനഷ്ടം 
ആകെ 


656203.57 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


26th October 2021 


KERALA GAZETTE 


153 


4-2-2021 വരെയുള്ള മേൽ കടധന പട്ടിക പ്രകാരം ബാക്കിനിന്നിരുന്നതും എന്നാൽ യാതൊരു നിലക്കും 
ഈടാക്കാൻ കഴിയാത്തതുമായ ലിക്വിഡേറ്ററുടെ പേരിലുള്ള ബാങ്ക് നിക്ഷേപം ഒഴികെയുള്ള 621994.52 
രൂപയുടെ ആസ്തികളും കൊടുത്ത് വീട്ടാൻ കഴിയാത്ത 656203.57 രൂപയുടെ ബാധ്യതകളും യഥാക്രമം എഴുതി 
തള്ളുന്നതിനും കണ്ട് കെട്ടുന്നതിനും ലിക്വിഡേറ്റർ അപേക്ഷിക്കുകയും പ്രസ്തുത അപേക്ഷ അസിസ്റ്റന്റ് 
രജിസ്ട്രാർ ആയതിനു ശിപാർശ ചെയ്തതിന്റേയും അടിസ്ഥാനത്തിൽ അവ യഥാക്രമം എഴുതി തള്ളിയും 
കണ്ട് കെട്ടിയും പരാമർശം ( 4 ) പ്രകാരം ഉത്തരാവുകയും ചെയ്തു . 


എഴുതി തള്ളിയും കണ്ട് കെട്ടുകയും ചെയ്ത ആസ്തികളും ബാധ്യതകളും താഴെ നൽകുന്നു . 


ബാധ്യതകൾ 


ആസ്തികൾ 


തുക 
₹ 


തുക 
₹ 


41850.00 


26 16.00 


21482.72 


18341.00 


ഓഹരി 

കരുതൽ ധനം 
മറ്റ് ഫണ്ടുകൾ - കരുതൽ 
കുടിശ്ശിക പലിശക്കുള്ള കരുതൽ 
സർക്കാർ ഗ്രാന്റ് & സബ്സിഡി 


112261.46 


സബ് ട്രഷറി നിക്ഷേപം 

വായ്പ 
വായ്പ കുടിശ്ശിക പലിശ 
ചരക്കുകളിൽ കുറവ് കണ്ടത് 
അഡ്വാൻസ് - സംഘത്തിന് 


39042.00 


39042.00 


71832.31 


26623.62 


9598.85 


വരേണ്ടവ 


480564,36 


595.00 


അറ്റനഷ്ടം 
എസ്റ്റാബ്ലിഷ്മെന്റ് & കണ്ടിജൻസി 

ആകെ 

6,21,994,52 
അഡ്വാൻസ് സംഘം നൽകേണ്ടവ 301450.23 
മുന്നാണ്ടുകളിലെ വീതിക്കാത്ത ലാഭം 112898.54 
ആകെ 

6,56,203,57 
മേൽപ്രകാരമുള്ള നടപടികൾക്ക് ശേഷം ലിക്വിഡേറ്ററുടെ പേരിലുള്ള ബാങ്ക് നിക്ഷേപം അവസാനിപ്പിച്ച് 
പലിശ ഉൾപ്പെടെയുള്ള തുക 35488.05 രൂപ മുഴുവനായും മഞ്ചേരി അസിസ്റ്റന്റ് രജിസ്ട്രാരുടെ പേരിൽ ജില്ലാ 
സഹകരണ ബാങ്ക് , മഞ്ചേരി ശാഖയിലുള്ള കോമൺ ലിക്വിഡേഷൻ ഫണ്ടിലേക്ക് 12 -7 -2021 - നു 
അടവാക്കുകയും ചെയ്തിട്ടുണ്ട് . സമാപ്തീകരണ നടപടികളുടെ ഭാഗമായി ലിക്വിഡേറ്റർ പിരിച്ചെടുത്ത 
തുകയുടെ 15 % തുക 9455 രൂപ ലിക്വിഡേഷൻ കോസ്റ്റ് ഇനത്തിൽ സർക്കാരിലേക്ക് അടവാക്കിയിട്ടുണ്ട് . 
സംഘത്തിൽ ആസ്തിബാധ്യതകൾ യാതൊന്നും ബാക്കി നിൽപ്പില്ല . ലിക്വിഡേഷൻ ആഡിറ്റ് യഥാവിധി 
എ . ഇ . എൽ . ആഡിറ്റർ പൂർത്തീകരിച്ചിട്ടുണ്ട് . സർക്കാർ ബാധ്യതകൾ മുഴുവനായും അടവാക്കിയിട്ടുണ്ട് . 
എ 
മേൽപ്രകാരം സമാപ്തീകരണ നടപടികൾ പൂർത്തീകരിച്ച് സംഘത്തിന്റെ അന്തിമ പൊതുയോഗം 12-7-2021 - നു 
ലിക്വിഡേറ്റർ വിളിച്ച് ചേർക്കുകയും പരാമർശം ( 5 ) പ്രകാരം സംഘ ത്തിന്റെ രജിസ്ട്രേഷൻ റദ് 
ചെയ്യാവുന്നതാണെന്ന് സംഘത്തിന്റെ അന്തിമ പൊതുയോഗത്തിൽ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് . ടി 
തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ വകുപ്പ് 73 ( 3 ) -ന് വിധേയമായ റിപ്പോർട്ട് സഹിതം പരാമർശം ( 6 ) പ്രകാരം 
മഞ്ചേരി അസിസ്റ്റന്റ് രജിസ്ട്രാർ മുഖേന ലിക്വിഡേറ്റർ അപേക്ഷ സമർപ്പിക്കുകയും ടി അപേക്ഷ പരിശോധിച്ച് 
അസിസ്റ്റന്റ് രജിസ്ട്രാർ സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യാവുന്നതാണെന്ന് ശിപാർശയും ചെയ്തിട്ടുണ്ട് . 
മേൽ സാഹചര്യത്തിൽ താഴെ പറയും പ്രകാരം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


മഞ്ചേരി റവന്യൂ ഫർക്ക ഗവൺമെന്റ് & ക്വാസി ഗവൺമെന്റ് എംപ്ലോയീസ് സഹകരണ സംഘം 
ക്ലിപ്തം നമ്പർ എം . 354 - ന്റെ അന്തിമ സമാപ്തീകരണ നടപടികൾ ലിക്വിഡേറ്റർ പൂർത്തീകരിച്ചതിനാൽ ടി 
സംഘത്തിന്റെ രജിസ്ട്രേഷൻ 1969 - ലെ കേരള സഹകരണ സംഘം നിയമം വകുപ്പ് 74 പ്രകാരം രദ്ദ് ചെയ്ത 
കൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു . ലിക്വിഡേറ്റർ സംഘത്തിന്റെ റിക്കാർഡുകൾ 1969 - ലെ കേരള സഹകരണ 
സംഘം നിയമം , ചട്ടം 70 പ്രകാരം മൂന്ന് വർഷം സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടതും ടി കാലാവധിക്ക് ശേഷം 
ഈ ആഫീസിന്റെ അനുമതിക്ക് വിധേയമായി നശിപ്പിക്കാവുന്നതുമാണ് . 


ജോയിന്റ് രജിസ്ട്രാർ ജനറലിന്റെ 
കാര്യാലയം , മലപ്പുറം . 


( ഒപ്പ് ) 
ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ ) . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


154 


KERALA GAZETTE 


Part III 


REGISTRATION CERTIFICATE 


No. REG / K / 2021 / 00007 . 


Ist September 2021 . 


I do hereby certify in exercise of the powers conferred on me under Section 7 of the Kerala 
Co - operative Societies Act , 1969 ( Act 21 of 1969 ) that the following societies the particulars which are 
furnished in the categorical statements are registered by me today as a Co - operative Society under the 
said Act on the basis of limited liability and that the bye - laws of the undermentioned society is also 
hereby registered under the said section . 


Categorical Statement 


1 . 


Name of the Society , Kasaragod Marketing Youth Co - operative Society K590 


2 . 


Date of Registration - 1-9-2021 . 


3 . 


Address — Ravaneshwar , Ravaneshwar P. O. , Bekalfort ( Via ) , Kasaragod 


4. Liability — Limited . 
5 . Area of Operation — Whole area in Kasaragod district except Bellur Panchayath in Karadka 

block 


6 . 


Main Objectect — To Purchase Rice , Goceries , Vegetables , Agricultureal Machineries from other 

States and from locally in reasonable rates and distribute to retail shops thereby 
consumer can buy the products in reasonable rates . 


7. Type of Society - Marking Societies - Primary - as per Rule 15-2A ( 2 ) 


8 . 


Authorized Share Capital— 17,50,0000 


( 1 ) 10000 ‘ A ’ Class share of 1,5000 each 


( 2 ) 100 ' B ' Class share of 2,5000 each 


9. Maximum borrowing power— 61500000 times of paid up share Capital + Reserve Fund . 


Joint Registrar General Office , 
Kasaragod 


( Sd . ) 
Joint Registrar ( General ) . 


a 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


26th October 2021 


KERALA GAZETTE 


155 


കാസറഗോഡ് ജില്ലാ സഹകരണ സംഘം 

രജിസ്ട്രാർ ( ജനറൽ ) -ടെ ഉത്തരവ് 


നമ്പർ ഒ . 857 2017 . 

2021 സെപ്റ്റംബർ 6 . 
വിഷയം : കാസറഗോഡ് കടപ്പുറം കസബ പൂഴിത്തൊഴിലാളി ക്ഷേമ സഹകരണ സംഘം ക്ലിപ്തം നമ്പർ 

എസ് 520 സമാപ്തീകരണം ലിക്വിഡേറ്ററെ നിയമിച്ച് ഉത്തരവാകുന്നത് സംബന്ധിച്ച് 
സംബന്ധിച്ച് . 


സൂചന : -1 . അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ ) കാസറഗോഡിന്റെ 20-2-2017 - ലെ കെ 1582 / 2016 ന 

സംഘത്തിലെ അംഗങ്ങൾ ടി സംഘം സമാപ്തീകരിക്കണമെന്ന് കാണിച്ച് സമർപ്പിച്ച 


2 . 


26-8-2016 - ല് അപേക്ഷ . 


3 . 


സഹകരണ 


ഈ ആഫീസിലെ 25-1-20201 - ലെ ഇതേ നമ്പർ നോട്ടീസ് . 
കാസറഗോഡ് കടപ്പുറം കസബ പൂഴിത്തൊഴിലാളി ക്ഷേമ 

സംഘം ക്ലിപ്തം നമ്പർ 
എസ് 520 സംഘം ഇപ്പോൾ പ്രവർത്തനരഹിതമാണ് . സംഘത്തിന് ആഫീസോ മറ്റു പ്രവർത്തനങ്ങളോ ഇല്ല . 
7-5-2014 - ന് രജിസ്റ്റർ ചെയ്ത സംഘം ഇതുവരെയും പ്രവർത്തനം ആരംഭിച്ചിട്ടുമില്ല . 30 അംഗങ്ങളാണ് 
സംഘത്തിലുള്ളത് . സംഘത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതി നിലവിലില്ല . സംഘം രജിസ്റ്റർ 
ചെയ്യുമ്പോൾ രൂപീകരിച്ച പ്രമോട്ടിങ്ങ് കമ്മിറ്റിയുടെ കാലാവധി 6-5-2015 - ൽ അവസാനിച്ചിരിക്കുകയാണ് . 
തുടർന്ന് തെരഞ്ഞെടുപ്പ് നടത്തി ഭരണസമിതിയെ തെരഞ്ഞെടുക്കാത്തതിനാൽ സംഘത്തിൽ ഇപ്പോൾ ഭരണ 
സമിതി നിലവിലില്ല . 30 അംഗങ്ങളിൽ നിന്നായി ലഭിച്ച ഒരു ലക്ഷം രൂപ ഓഹരി മൂലധനമായി നിലവിലുണ്ട് . 
സംഘത്തിന്റെ പേരിൽ കേരള സംസ്ഥാന സഹകരണ ബാങ്ക് ( മുൻ കാസറഗോഡ് ജില്ലാ സഹകരണ ബാങ്ക് 
പ്രധാന ശാഖ ) പ്രധാന ശാഖയിൽ ഉള്ള എസ് . ബി . അക്കൗണ്ടിൽ 31-3-2016 - ന് 2718 രൂപ ബാക്കി നിൽപ്പുണ്ട് . 
സംഘത്തിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിന് ആവശ്യമായ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നീ വിവരങ്ങൾ 
കാസർഗോഡ് അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ ) സൂചന ( 1 ) പ്രകാരം റിപ്പോർട്ട് ചെയ്തിരുന്നു . ഈയൊരു 
സാഹചര്യത്തിൽ പ്രസ്തുത സംഘത്തെ കേരള സഹകരണ നിയമം 71 -ാം വകുപ്പ് പ്രകാരം സമാപ്തീകരിക്കു 
ന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാവുന്നതാണെന്ന് കാസർഗോഡ് സഹകരണ അസിസ്റ്റന്റ് 
രജിസ്ട്രാർ ( ജനറൽ ) സൂചന ( 1 ) പ്രകാരം ശുപാർശ ചെയ്തിരുന്നു . 

കാസർഗോഡ് കടപ്പുറം കസബ പൂഴിത്തൊഴിലാളി ക്ഷേമ സഹകരണ സംഘം ക്ലിപ്തം നമ്പർ എസ് 
520 സംഘം ബൈലോ പ്രകാരമുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് സാധിക്കുന്നില്ല എന്നതിനാൽ 
സംഘത്തെ ലിക്വിഡേറ്റ് ചെയ്യണമെന്നും ലിക്വിഡേറ്ററെ നിയമിച്ച് ഉത്തരവാകണമെന്നും അടച്ച ഓഹരി തുക 
തിരികെ ലഭിക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാവണം എന്നും കാണിച്ച് സംഘത്തിലെ അംഗങ്ങളായ 
യു . എസ് . ബാലൻ തുടങ്ങി 23 അംഗങ്ങൾ ഒപ്പിട്ടു സൂചന ( 2 ) പ്രകാരം അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് . 

ഈ സാഹചര്യത്തിൽ , സംഘം പ്രവർത്തനം മുന്നോട്ട് കൊണ്ട് പോകുന്ന തിനുള്ള സാധ്യത 
വിരളമാണെന്ന് ബോധ്യമാകയാൽ 1969 - ലെ കേരള സഹകരണ നിയമം 71 ( 1 ) വകുപ്പനുസരിച്ച് സംഘം 
സമാപ്തീകരിക്കുവാൻ വല്ല കാരണവും ബോധിപ്പിക്കുവാനുണ്ടെങ്കിൽ ആയത് ഏഴു ദിവസത്തിനകം രേഖാമൂലം 
ബോധിപ്പിക്കണം എന്നും അല്ലാത്തപക്ഷം മേൽ നടപടികൾ സ്വീകരിക്കുന്നതാണെന്നും കാണിച്ചുകൊണ്ട് 
സൂചന ( 3 ) പ്രകാരം സംഘത്തിന്റെ ഭരണസമിതി അംഗങ്ങൾക്ക് നോട്ടീസ് നൽകിയിരുന്നു . ഇക്കാര്യത്തിൽ 
അഭിപ്രായം അറിയിക്കണം എന്ന് കാണിച്ചുകൊണ്ട് കേരള സംസ്ഥാന സഹകരണ ബാങ്ക് കാസർഗോഡ് , 
സർക്കിൾ സഹകരണ യൂണിയൻ കാസർഗോഡ് എന്നിവർക്കും നോട്ടീസ് നൽകിയിരുന്നു . എന്നാൽ നിശ്ചിത 
സമയപരിധി കഴിഞ്ഞിട്ടും ആരും തന്ന് യാതൊരു ആക്ഷേപമോ അഭിപ്രായമോ അറിയിച്ചിട്ടില്ല . ഈ 
സാഹചര്യത്തിൽ 1969 -ലെ കേരള സഹകരണ നിയമം 71 വകുപ്പ് അനുസരിച്ച് എന്നിൽ നിക്ഷിപ്ത 
മായിരിക്കുന്ന അധികാരമുപയോഗിച്ച് താഴെപ്പറയുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


156 


KERALA GAZETTE 


Part III 


ഉത്തരവ് 


1. കാസർഗോഡ് കടപ്പുറം കസബ പൂഴിത്തൊഴിലാളി ക്ഷേമ സഹകരണ സംഘം ക്ലിപ്തം നമ്പർ 
എസ് 520 - ന്റെ സമാപ്തീകരണത്തിനായി കേരള സഹകരണ നിയമം 71 ( 1 ) -ാം വകുപ്പ് പ്രകാരം 
കാസർഗോഡ് താലൂക്ക് ജനറൽ വിഭാഗം സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ആഫീസിലെ 
കാസറഗോഡ് യൂണിറ്റ് ഇൻസ്പെക്ടർ മണികണ്ഠൻ , എം . - നെ സംഘത്തിന്റെ ലിക്വിഡേറ്ററായി 
നിയമിച്ചുകൊണ്ട് ഉത്തരവാകുന്നു . 
2. ലിക്വിഡേറ്റേർ 72 ( 2 ) വകുപ്പ് പ്രകാരം സംഘത്തിന്റെ എല്ലാ റിക്കാർഡുകളുടെയും ആസ്തികളെയും 
ചാർജ്ജ് ഉടനെ ഏറ്റെടുക്കേണ്ടതും , സംഘം പ്രവർത്തനം സമാപ്തീകരിക്കുന്നതിന് വേണ്ട നടപടികൾ 
സ്വീകരിക്കേണ്ടതുമാണ് . 


സഹകരണ സംഘം ജോയിന്റ് 
രജിസ്ട്രാർ ( ജനറൽ ) ആഫീസ് , 
കാസറഗോഡ് . 


( ഒപ്പ് ) 
ജോയിന്റ് രജിസ്ട്രാർ 

( ജനറൽ ) . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


26th October 2021 


KERALA GAZETTE 


157 


കാസറഗോഡ് ജില്ലാ സഹകരണ സംഘം 
ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ ) -ടെ ഉത്തരവ് 


നമ്പർ ഒ . 2109 2019 . 


2021 സെപ്റ്റംബർ 13 . 


വിഷയം : - കാസറഗോഡ് ജില്ല റിട്ടയേർഡ് എംപ്ലോയീസ് വെൽഫെയർ സഹകരണ സംഘം ക്ലിപ്തം 


സംബന്ധിച്ച് . 


സൂചന : 


( 1 ) കേരള സഹകരണ നിയമം 66 -ാം വകുപ്പ് പ്രകാരം നിയമിതനായ അസിസ്റ്റന്റ് രജിസ്ട്രാർ 

( ജനറൽ ) കാസറഗോഡ് ആഫീസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ മഞ്ചേശ്വരം യൂണിറ്റ് 
ഇൻസ്പെക്ടറുടെ 21-3-2015 - ലെ 01/2015 എം 1 നമ്പർ അന്വേഷണ റിപ്പോർട്ട് . 


( 2 ) ഈ ആഫീസിലെ 14 / 09 / 2020 - ലെ ഇതേ നമ്പർ നോട്ടീസ് . 


( 3 ) അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ ) , കാസറഗോഡിന്റെ 4-6-2019 - ലെ 367 { 2019 ബി നമ്പർ 

കത്ത് . 


( 4 ) അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ ) , കാസറഗോഡിന്റെ 29-12-2014 - ലെ 2 ( ഡി ) 2014 ഒ 

നമ്പർ ഉത്തരവ് 


കാസറഗോഡ് ജില്ല റിട്ടയേർഡ് എംപ്ലോയീസ് വെൽഫെയർ സഹകരണ സംഘം ക്ലിപ്തം നമ്പർ 
എസ് . 456 16-4-2012 - ൽ രജിസ്റ്റർ ചെയ്ത് 17-5-2012 - ൽ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്ത സംഘത്തിന്റെ 
പ്രവർത്തന പരിധി കാസറഗോഡ് ജില്ല മുഴുവനുമാണ് . 

സംഘത്തിന്റെ സൂചന ( 4 ) പ്രകാരം വകുപ്പ് -66 അന്വേഷണം നടക്കുകയും സൂചന ( 1 ) പ്രകാരം 
അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരുന്നു . ഈ റിപ്പോർട്ട് പ്രകാരം സംഘത്തിന് ആഫീസ് 
ഇല്ലെന്നും സംഘം പ്രവർത്തനരഹിതമാണെന്നും 9-10-2013 - നു ശേഷം ഭരണസമിതിയോാഗങ്ങൾ കൂടിയിട്ടി 
ല്ലെന്നും പൊതുയോഗവും വിളിച്ചു ചേർത്തിട്ടില്ലെന്നും സംഘം ഉദ്ദേശലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിൽ പരാജയ 
പ്പെട്ടിരിക്കുന്നുവെന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് . ഈ റിപ്പോർട്ടന്റെ അടിസ്ഥാനത്തിൽ സംഘം പ്രസിഡന്റിന് 
ഭരണസമിതി വിളിച്ച് ചേർക്കുന്നതിനും ന്യൂനതകൾ പരിഹരിക്കുന്നതിനുമായി ഈ ആഫീസിൽ നിന്നും 
നിർദേശം നൽകിയിരുന്നു . എന്നാൽ ന്യൂനതകൾ പരിഹരിക്കപ്പെടുകയുണ്ടായില്ല . ഇക്കാര്യത്തിൽ സംഘം 
പുനരുജ്ജീവിപ്പിക്കാൻ സാധ്യതയുണ്ടോ എന്ന് പരിശോധിച്ച് റിപ്പോർട്ട് ചെയ്യുവാൻ അസിസ്റ്റന്റ് രജിസ്ട്രാർ 
ജനറൽ കാസർഗോഡിനോട് നിർദേശിക്കുകയും സൂചന പ്രകാരം അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ 
കാസർഗോഡ് റിപ്പോർട്ട് സമർപ്പിക്കുകയും ഉണ്ടായി . സംഘം പുനരുജ്ജീവിപ്പിക്കാൻ സാധ്യമല്ലാത്തതാണെന്നും 
സമാപ്തീകരിക്കുന്നതായിരിക്കും ഉചിതമെന്നും കാണിച്ചു റിപ്പോർട്ട് ചെയ്തിരുന്നു . 

സംഘം യാതൊരു പ്രവർത്തനങ്ങളും നടത്തി വരുന്നില്ല . സംഘം പുനരുജ്ജീവിപ്പിക്കുന്നതിനോ 
മുന്നോട്ട് കൊണ്ടുപോകുന്നതിനോ യാതൊരു നടപടികളും അംഗങ്ങളിൽ നിന്നും നാളിതുവരെയായി 
ഉണ്ടായിട്ടില്ല എന്നതിനാലും സംഘത്തിന്റെ പ്രവർത്തനം നിലച്ച് പോയെന്നും പുനരുജ്ജീവിപ്പിക്കുന്നതിനുള്ള 
സാധ്യത വിരളമാണെന്നും ആയതിനാൽ കേരള സഹകരണ നിയമം 71 ( 1 ) പ്രകാരം സംഘം സമാപ്തീകരി 
ക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാവുന്നതാണെന്നും സൂചന ( 3 ) പ്രകാരം അസിസ്റ്റന്റ് രജിസ്ട്രാർ 
( ജനറൽ ) കാസറഗോഡ് ശുപാർശ ചെയ്തിട്ടുണ്ട് . 

ഈ സാഹചര്യത്തിൽ സംഘം പ്രവർത്തനം തുടർന്ന് നടത്തി കൊണ്ട് പോകുന്നതിനുള്ള സാധ്യത 
വിരളമാണെന്ന് ബോധ്യമാകയാൽ 1969 - ലെ കേരള സഹകരണ നിയമം 71 ( 1 ) വകുപ്പ് അനുസരിച്ച് സംഘം 
സമാപ്തീകരിക്കാതിരിക്കുവാൻ വല്ല കാരണവും ബോധിപ്പിക്കുവാനുണ്ടെങ്കിൽ ആയത് 7 ദിവസത്തിനകം രേഖാ 
മൂലം ബോധിപ്പിക്കണമെന്നും അല്ലാത്തപക്ഷം മേൽ നടപടികൾ സ്വീകരിക്കുന്നതാണെന്നും കാണിച്ചുകൊണ്ട് 
സൂചന ( 2 ) പ്രകാരം സംഘത്തിന്റെ ഭരണസമിതി അംഗങ്ങൾക്ക് നോട്ടീസ് നൽകിയിരുന്നു . ഇക്കാര്യത്തിൽ 
അഭിപ്രായം അറിയിക്കണമെന്ന് കാണിച്ചുകൊണ്ട് കേരള സംസ്ഥാന സഹകരണ ബാങ്ക് , കാസറഗോഡ് 
താലൂക്ക് സർക്കിൾ സഹകരണ യൂണിയൻ എന്നിവർക്കും നോട്ടീസ് നൽകിയിരുന്നു . എന്നാൽ നിശ്ചിത 
സമയപരിധി കഴിഞ്ഞിട്ടും ആരും തന്നെ യാതൊരു ആക്ഷേപമോ , അഭിപ്രായമോ അറിയിച്ചിട്ടില്ല . ഈ 
സാഹചര്യത്തിൽ 1969 - ലെ കേരള സഹകരണ നിയമം 71 വകുപ്പ് അനുസരിച്ച് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന 
അധികാരം ഉപയോഗിച്ച് താഴെ പറയുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


158 


KERALA GAZETTE 


Part III 


ഉത്തരവ് 


1 . 


456 


കാസറഗോഡ് ജില്ല റിട്ടയേർഡ് എംപ്ലോയീസ് സഹകരണ് സംഘം ക്ലിപ്തം നമ്പർ എസ് . 
കേരള സഹകരണ നിയമം 71 ( 1 ) -ാം വകുപ്പ് പ്രകാരം കാസറഗോഡ് താലൂക്ക് ജനറൽ വിഭാഗം 
സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ആഫീസിലെ ബദിയടുക്ക യൂണിറ്റ് ഇൻസ്പെക്ടർ 
ശ്രീ . ബാബുരാജ് , ബി . , യെ സംഘത്തിന്റെ ലിക്വിഡേറ്ററായി നിയമിച്ചുകൊണ്ട് ഉത്തരവാകുന്നു . 
ലിക്വിഡേറ്റേർ 72 ( 2 ) വകുപ്പ് പ്രകാരം സംഘത്തിന്റെ എല്ലാ റിക്കാർഡുകളുടെയും ആസ്തികളുടെ 
ചാർജ്ജ് ഉടനെ ഏറ്റെടുക്കേണ്ടതും , സംഘം പ്രവർത്തനം സമാപ്തീകരിക്കു ന്നതിന് വേണ്ട 
നടപടികൾ സ്വീകരിക്കേണ്ടതുമാണ് . 


2 . 


3 . 


ലിക്വിഡേറ്റർ ചാർജ്ജടുത്ത വിവരം യഥാസമയം ഈ ആഫീസിനെ അറിയിക്കേണ്ടതാണ് . 


സഹകരണ സംഘം ജോയിന്റ് 
രജിസ്ട്രാർ ജനറലിന്റെ കാര്യാലയം . 
കാസറഗോഡ് . 


( ഒപ്പ് ) 
ജോയിന്റ് രജിസ്ട്രാർ 

( ജനറൽ ) , 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 202 


Digitally signed by Salim A 
Date : 2021.10.26 12:50:08 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


